GOVERNMENT 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL / TV ( N )/634 /2018-20 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Labour Department 


നോട്ടീസ് 


( 1 ) 


സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി -1626 2019 . 

ECC 10 18 . 


2020 സെപ്റ്റംബർ 24 . 


( 2 ) 


നമ്പർ ബി -3190 2019. 

ECC 34 / 19 . 


2020 സെപ്റ്റംബർ 24 . 


ശ്രീ . റഫീക്ക്, s / o കുഞ്ഞീൻകുട്ടി, തെരുവത്ത് ഹൗസ്, 
കൈതക്കൽകുന്നത്ത് മസ്ജിദ് റോഡ്, പി . ഒ . തളിക്കുളം, 
വാടാനപ്പള്ളി എന്നയാൾ ജോലിക്കിടയിൽ മരണപ്പെട്ടതിനാൽ 
ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 13,52,171 ( പതി മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി 
നൂറ്റി എഴുപത്തൊന്ന് രൂപ മാത്രം ) കേസിലെ 2 -ാം എതിർ 
കക്ഷിയായ ന്യൂ ഇൻഡ്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ 
കോടതി യിൽ കെട്ടി വച്ചിട്ടു ണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള 
നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി ഫാത്തിമ 
( മാതാവ് ) , ( 2 ) ( ശീമതി സീനത്ത് (ഭാര്യ ) , ( 3 ) മുഹ മ്മദ് 
ഹിലാൽ ( മകൻ ) , ( 4 ) ബിലാൽ @ മുഹമ്മദ് ബിലാൽ ( മകൻ ) 
എന്നിവർ മാത്രമാണ് ഉള്ളതെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താ ണ് . പരേ ത നായ 
തൊഴിലാളിയുടെ ആശിത രാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെ ങ്കിലുമുണ്ടെ ങ്കിൽ അവർക്കുള്ള അവ കാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേ 
ണ്ട തും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട 


ശ്രീ . പി . വി . ഷാജി, s /o വേലായുധൻ, പടിയത്ത് വീട്, 
പെരിഞ്ഞനം പി . ഒ . , കൊടുങ്ങല്ലൂർ, ത്യശ്ശൂർ എന്നയാൾ 
ജോലിക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ട 
പരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി ടിയാന്റെ ഭാര്യ ശ്രീമതി 
ഡാലി , സി . വി . മകൻ ഫെബിൻ ഷാജി എന്നിവർ ഈ 

ടബണൽ മുമ്പാകെ ECC 34 2019 നമ്പരായി അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
പ്രകാരം ശ്രീ . പി . വി . ഷാജിയുടെ ആശ്രിതരായി ( 1 ) ശ്രീമതി 
ഡാലി ( ഭാര്യ ), ( 2 ) ഫെബിൻ ഷാജി ( മൈനർ മകൻ ) , ( 3 ) 
പരേതയായ ശ്രീമതി അമ്മിണി (മാതാവ്) എന്നിവർ മാത്രമാണ് 
ഉള്ളതെന്ന് കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 


Gaz . No. 43 /2020 /DTP ( Labour ) . 


389 


108 


KERALA GAZETTE 


[[PART III 


NOTICE 


No. ECC - 31 /2017 . 


23rd September 2020 . 


മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
വാദ വും ലഭിച്ചി ല്ലെ ങ്കിൽ മേൽപ്പ റ ഞ്ഞ വർ മാത മാ ണ് 
ശ്രീ . പി . വി . ഷാജിയുടെ ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ 
എത്തുന്നതായിരിക്കും. 


( 3 ) 


നമ്പർ ബി -1238 2020 . 

2020 ആഗസ്റ്റ് 25 . 
ശ്രീ. ഗിരീഷ്, പേഴുംപാറ , ആലിൻചുവട്, ചാത്തമംഗലം 
എന്നയാൾ ജോലിക്കിട യിൽ മരണപ്പെട്ടതിനാൽ ടിയാന്റെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 7,77,861 ( ഏഴ് 
ലക്ഷത്തി എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ 
മാത്രം) I.C.I.C.I. Lombard ജനറൽ ഇൻഷ്വറൻസ് കമ്പനി 
ലിമിറ്റഡ് ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശിതരായി 
( 1 ) ശീമതി പാറു (മാതാവ്), ( 2 ) പരേ ത നായ ചന്ദൻ 
( പിതാവ്) എന്നി വർ മാത്രമാണ് ഉള്ളതെന്ന് 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ കോടതി 

മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാര തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


Whereas, the New India Insurance Company Limitted 
has deposited with this Court an amount of 14,01,141 
( Fourteen lakh One thousand One hundred and Fourtyone 
only ) towards compensation payable to the dependents of 
the deceased Jobin George who met with fatal accident in 
the course of work while he was working as 
a Mestry under the Opposite party on 18-9-2014 . 

. 
The Assistant Labour Officer, Mananthavady has reported 
that ( 1 ) Elsy ( Mother ) , ( 2 ) George ( Father ) , Tharappel 
( House ) , Payyampally P. O. , Wayanad are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the 
Employees Compensation Act , 1923 , any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from 
the same . If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the person mentioned above and claim 
preferred thereafter will not to be considered . 


നന്മാറ 


നമ്പർ ഇ.സി , സി . - 31 / 2017 . 


2020 സെപ്റ്റംബർ 23 . 


നമ്പർ ബി -1253 2020. 

2020 ആഗസ്റ്റ് 25 . 
ശീ . ശശീ ന്ദ ൻ , എം . എം . , മുത്താളി ഹൗസ്, 
പെലക്കാട്ടു പയ്യൂർ, കൂനംമൂച്ചി പി . ഒ . , ചൂണ്ടൽ, തൃശ്ശൂർ 
എന്നയാൾ ജോലിക്കിടയിൽ മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രി 
തർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 6 , 17,360 ( ആറ് 
ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മാത്രം) 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ കോടതിയിൽ 

കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി സുധ (ഭാര്യ ), ( 2 ) 
ശ്രുതി ( മകൾ ) , ( 3 ) ശ്രീമതി പാറുകുട്ടി (മാതാവ്) എന്നിവർ 
മാത്രമാണുള്ളതെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തു മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


18-9-2014 -ാം തീയതി എതിർകക്ഷിയായ ജോർജ്ജിന്റെ 
കൃഷിസ്ഥലങ്ങളിൽ മേസ്തിരി ആയി ജോലി ചെയ്യവെ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ട ജോബിൻ ജോർജിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 1 14,01,141 
( പതിനാല് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിഒന്ന് 
രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) മാതാവ് എൽസി, 
( 2 ) പിതാവ് ജോർജ്, തറപ്പേൽ വീട്, പയ്യം പള്ളി പി . ഒ . , 
വയ നാട് എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് മാ ന ന്ത വാടി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അ ( പ കാ ര മുള്ള ആശി ത രാ ണെ ന്ന് അവ കാ ശ പ്പെ ടുന്ന 
മറ്റാരെ ങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

( Sd . ) 
Office of the Industrial 

Presiding Officer, 
Tribunal & Employees 

Industrial Tribunal & 
Compensation Commissioner, 

Employees 
Kozhikkode.. 

Compensation Commissioner. 


ഇൻഡസ്ട്രിയൽ 

ടബ്യൂണലിന്റെ 
കാര്യാലയം, തൃശ്ശൂർ, 
അയ്യന്തോൾ-680 003 . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോംപൻസേഷൻ 

കമ്മീഷണർ . 


390 


